Kerala Gazette No. 49 dated 13th December 1983. 


| PART II 


കേരള നിയമസഭാ ഒസെകട്ടറിയററ് 

വിജ്ഞാപനം 
നമ്പർ 11270/എൽ എ 4/83 . 

തിരുവനന്തപുരം, 1983 നവംബർ 11, 
കേരള നിയമസഭയുടെ നടപടികമവും കാര്യനിർവ്വഹണവും സംബന്ധിച്ച് 
ചട്ടങ്ങളിലെ 69 -ാം ചട്ടപകരം1983 - ലെ അഴിമതി നിരോധന ( കേരള ദeg ഗതി) 
ബിൽ ഉദ g ശ കാരണങ്ങളുടെ വിവരണത്തോടും ധനകാര്യ മെമ്മോറാണ്ഡ 
ത്തോടുംകൂടി ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഡോക്ടർ ആർ. പ്രസന്നൻ, 
നിയമസഭാ സെക്രട്ടറി. 


ദ , 1821 


ഏഴാം കേരള നിയമസഭ 

ബിൽ നമ്പർ 68 


1983- ലെ അഴിമതി നിരോധന ( കേരള ഭേദഗതി) ബിൽ 
1947- ലെ അഴിമതി നിരോധന ആക്ററ് കേരള സംസ്ഥാനത്തിന 
ബാധകമാകുന്നിടത്തോളം വീണ്ടും ഭേദഗതി ചെയ്യുന്നതിനുളള 

ഒരു 

ബിൽ 
പീഠിക. - 1947 - ലെ അഴിമതി നിരോധന ആക്റന് കേരള സംസ്ഥാന 
അ.ിനു ബാധകമാകുന്നിടത്തോളം, ഇതിനുശേഷം കാണുന്ന ആവശ്യങ്ങൾക്കായി 
വീണ്ടും ഭേദഗതി ചെയ്യുന്നത് യുക്തമായിരിക്കുകയാൽ, 

ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ മുപ്പത്തിനാലാം സംവൽസരത്തിൽ താഴെപ്പറയും 
പ്രകാരം നിയമമുണ്ടാക്കുന്നു : 

-- 1. ചുരുക്കപ്പേരും ആരംഭവും.- (1) ഈ ആക്ടിന് 1983 - ലെ 
അഴിമതി നിരോധന ( കേരള ഭേദഗതി) ആക്ററ് എന്നു പേർ പറയാം. 

( 2) ഇത് ഉടൻതന്നെ പ്രാബല്യത്തിൽ വരുന്നതാണ്. 
2 . 1947 - ലെ 2 -ാം കേന്ദ് ആക്ററിന്റെ 

ഭേദഗതി --1962 - ലെ 
കേരള [ കിമിനൽ നിയമ ഭേദഗതി ആക്റം (1962 - ലെ 2 ) മൂലം ഭേദഗതി 
ചെയ്ത പ്രകാരമുളള 1947 - ലെ അഴിമതി നിരോധന ആക്ററ് (1947 - ലെ 
2 -ാം കേന്ദ്ര ആക്റാ ) 6 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പിൽ, ( ബിബി) 
എന്ന ഖണ്ഡത്തിനുശേഷം, താഴെപ്പറയുന്ന ഖണ്ഡം ചേർക്കേണ്ടതാണ്, 
അതായത്: 
( ബിബിബി) 

(1) ഒരു സംസ്ഥാന ആ കറുമൂലമോ , അല്ലെങ്കിൽ അതിൻകീഴിലോ 
സ്ഥാപിക്കപ്പെട്ടതോ അല്ലെങ്കിൽ ഒരു കേന്ദ് ആക്ററിന്റെ കീഴിൽ സംസ്ഥാന 
സർക്കാരിനാൽ സ്ഥാപിക്കപ്പെട്ടതോ ആയ ഒരു കോർപ്പറേഷൻ , അല്ലെങ്കിൽ 

(ii) സംസ്ഥാന സർക്കാരിന് അൻപത്തിയൊന്ന് ശതമാനത്തിൽ കുറ 
യാത്ത അടച്ചുതീർത്ത ഓഹരിമൂലധനമുളളതും 1956 - ലെ കമ്പനി ആക്ററിലെ 
(1956 - ലെ 1 -ാം കേന്ദ്ര ആക്റ്) 3 -ാം വകുപ്പിൽ നിർവ്വചിച്ചിരിക്കുന്ന 
പകാരമുളള ഒരു കമ്പനിയുടെ സേവനത്തിലോ അല്ലെങ്കിൽ ശമ്പളത്തിലോ 
ഉളള ഒരു ആളുടെ സംഗതിയിൽ സംസ്ഥാന സർക്കാരിൻറയും ; 

ഉ 5 cabu കാരണങ്ങളുടെ വിവരണം 
1947 - ലെ അഴിമതി നിരോധന ആക്ററ് (1947- ലെ 2 -ാം കേന്ദ 
ആക്ററ്) 6 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പ് ( സി ) ഖണ്ഡപ്രകാരം, 
കേരള സംസ്ഥാന വിദ്യുച്ഛക്തി ബോർഡിലേയോ അല്ലെങ്കിൽ കേരള 


സംസ്ഥാന 


റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലേയോ അല്ലെങ്കിൽ 
സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിൻകീഴിലുളള മറേറതെങ്കിലും കോർപ്പ 
റേഷനിലേയോഅല്ലെങ്കിൽ കമ്പനിയിലേയോഒരു ഉദ്യോഗസ്ഥനേയോഅല്ലെങ്കിൽ 
മററു ജീവനക്കാരനേയോ ആ ആക്ററുപകാരം ( പാസികൾ ചെയ്യുന്നതിന് 
മുൻകൂട്ടിയുളള അനുമതി നൽകാൻ അധികാരമുളള തക്ക അധികാരസ്ഥാനം, 
ഉദ്യോഗസ്ഥാനത്തുനിന്നും അയാളെ നീക്കം ചെയ്യാൻ അധികാരമുളള അധി 
കാരസ്ഥാനമാണ്. 

മേല്പറഞ്ഞ ബോർഡിലേയോ അല്ലെങ്കിൽ കോർപ്പറേഷനിലേയോഅല്ലെ 
കിൽ കമ്പനിയിലേയോ ഏതെങ്കിലും ഉദ്യോഗസ്ഥനേയോ അല്ലെങ്കിൽ മററു 
ജീവനക്കാരനേയോ അയാളുടെഔദ്യോഗിക സ്ഥാനത്തുനിന്നും നീക്കം ചെയ്യാൻ 
അധികാരമുളള അധികാരസ്ഥാനം, അതതുസംഗതിപോലെ , ബോർഡോ 
അല്ലെങ്കിൽ കോർപ്പറേഷനോ അല്ലെങ്കിൽ കമ്പനിയുടെ ഡയറക്ടർ ബോർഡോ 
അല്ലെങ്കിൽ ആ പ്രകാരമുളള ബോർഡിൻറയോ അല്ലെങ്കിൽ കോർപ്പറേഷൻറയോ 
അല്ലെങ്കിൽ ഡയറക്ടർ ബോർഡിൻറയോ കീഴിലുള്ള ഏതെങ്കിലും അധികാര 
സ്ഥനോആയിരിക്കുന്നതാണ്. 1947- ലെ അഴിമതി നിരോധനആക്റ്( പകാരം 
അപകാരമുളള ഏതെങ്കിലും ഉദ്യോഗസ്ഥനേയോ അല്ലെങ്കിൽ മററു ജീവന 
ക്കാരനേയോ ( പാസിക്യൂട്ടു ചെയ്യുന്നതിന് മുൻകൂട്ടിയുളള അനുമതി നൽകാൻ 
അധികാരമുളള അധികാരസ്ഥാനം അപ്രകാരമുളള അനുമതി നൽകുന്നതിനു 
കാലതാമസം വരുത്തുകയോഅല്ലെങ്കിൽ അനുമതി നൽകാതിരിക്കുകയോചെയ്യുന്ന 
പക്ഷം, അപകാരമുളള ഉദ്യോഗസ്ഥനേയോ അല്ലെങ്കിൽ മററുജീവനക്കാര 
നേയോ പാസിക്യൂട്ടു ചെയ്യാനുളള നടപടികൾ എടുക്കുവാൻ വിജിലൻസ് 
വകുപ്പിനു സാധിക്കുന്നത്തല്ല . 

2. [ പാസിക്യൂഷൻ നടപടികൾ തുടങ്ങാനാവശ്യമായ മുൻകൂട്ടിയുളള 
അനുമതി ഒന്നുകിൽ നൽകാത്തതുകൊണ്ടോ അല്ലെങ്കിൽ നൽകുന്നതിനു കാല 
താമസം വരുന്നതുകൊണ്ടോ മേല്പറഞ്ഞ ബോർഡിലേയും കോർപ്പറേഷനി 
ലേയും കമ്പനികളിലേയും ഉദ്യോഗസ്ഥൻമാർക്കും മററു ജീവനക്കാർക്കുമെതി 
രായി് 1947 - ലെ അഴിമതി നിരോധന ആക്ററ് പ്രകാരം ( പാസിക്യൂഷൻ 
നടപടികൾ തുടങ്ങാൻ വിജിലൻസ് വകുപ്പിന് വൈഷമ്യങ്ങൾ നേരിടുന്നു 
എന്ന് സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുന്നു . അതി 
നാൽ പ്രസ്തുത ആക്ററു പ്രകാരം മേല്പറഞ്ഞ ബോർഡിലേയോ കോർപ്പറേഷ 
നിലേയോ അല്ലെങ്കിൽ. കമ്പനിയിലേയോ ഏതെങ്കിലും ഉദ്യോഗസ്ഥനേയോ 
ജീവനക്കാരനേയോ പാസിക്യൂട്ടു ചെയ്യുന്നതിനാവശ്യമായ മുൻകൂട്ടിയുളള 
അനുമതി നൽകാൻ സംസ്ഥാന സർക്കാരിനെ അധികാരപ്പെടുത്തുന്നതിനായി, 
പസ്തുതആക്ററ്, അത് കേരള സംസ്ഥാനത്തിനു ബാധകമാകുന്നിടത്തോളം, 
ഗതി ചെയ്യേണ്ടതാവശ്യമാണെന്നു കരുതപ്പെടുന്നു . 

3. മേല്പറഞ്ഞ ഉദ്ദേശം നിറവേററുന്നതിന് ഉദ° ദേശിച്ചുളളതാണ് 
ഈ ബിൽ. 


ധനകാര്യമെമ്മോറാണ്ഡം 
കൂടുതലായി ഉദ്യോഗസ്ഥൻമാരെ നിയമിക്കാൻ ഉദ്ദേശമില്ലാത്തതിനാൽ 
ഈ ബിൽ നിയമമാക്കുകയും പ്രാബല്യത്തിന് കൊണ്ടുവരികയും ചെയ്യുന്ന 
പകം, സംസ്ഥാന സഞ്ചിതനിധിയിൽനിന്നും ഗണ്യമായ കൂടുതൽ ചെലവ് 


1 


ഉണ്ടാകുന്നതല്ല . എന്നാൽ വിജിലൻസ് വകുപ്പിലെ ഉദ്യോഗസ്ഥൻമാരുടേയും 
സാക്ഷികളുടേയും യാത്രാബത്തയ്ക്കും ദിനബത്തയ്ക്കുമുളള ചെലവിനത്ത 

ത്തിയ വർധനവുണ്ടാകാം. ഈ ഇനത്തിൽ ഉണ്ടാകാവുന്ന കൂടുതൽ ചെലവ 
കൃത്യമായി നിർണ്ണയിക്കാൻ ഇപ്പോൾ സാദ്ധ്യമല്ല . 


വയലാർ രവി 


ശരിത്തർജ്ജമ) 


എ . പി . പെരുമാൾ , 
നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി, 


Kerala Gazette No. 49 dated 13th December, 1983. 


Part 1 


ദകരള നിയമസഭാ സെക്രട്ടറിയററ് 

വിജ്ഞാപനം 


നമ്പർ: 11709/എൽ എ 4/ 83 . 


തിരുവനന്തപുരം, 1983 നവംബർ 30. 


കേരള നിയമസഭയുടെ നടപടിക്രമവും കാര്യനിർവ്വഹണവും സംബന്ധിച്ച 
ചട്ടങ്ങളിലെ 69 -ാം ചട്ടപ്രകാരം 1983- ലെ കേരള പൊതുമുതൽ നശിപ്പി 
ക്കലും നഷ്ടപ്പെടുത്തലും തടയൽ) ബിൽ ഉദ° ദേശകാരണങ്ങളുടെ വിവരണ 
മത്തോടും ധനകാര്യമെമ്മോറാണ്ഡത്തോടും ഏല്പിച്ചുകൊടുക്കപ്പെട്ട നിയമ 
നിർമ്മാണാധികാരം സംബന്ധിച്ച മെമ്മോറാണ്ഡത്തോടുംകൂടി ഇതിനാൽ 
പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഡോക്ടർ ആർ. പ്രസന്നൻ, 

സെക്രട്ടറി. 


G. 1871 . 


ഏനാം കേരള നിയമസം 


ബിൽ നമ്പർ 82 


1983- ലെ കേരള പൊതുമുതൽ നശിപ്പിക്കലും 

നഷ്ടപ്പെടുത്തലും തടയൽ) ബിൽ 


കേരള സംസ്ഥാനത്ത് പൊതുമുതലിനേയും പൊതുജനങ്ങളേയും 
സംബന്ധിക്കുന്ന ചില പ്രവൃത്തികൾക്ക് ശിക്ഷ നൽകുന്ന 
തിന് വ്യവസ്ഥ ചെയ്യുന്നതിനുളള 

ഒരു 
ബിൽ 


പീഠിക. - കേരള സംസ്ഥാനത്ത് പൊതുമുതലിനേയും പൊതുജനങ്ങ 
ളേയും സംബന്ധിക്കുന്ന ചില പ്രവൃത്തികൾക്കു ശിക്ഷ നൽകുന്നതിനും 
അതുമായി ബന്ധപ്പെട്ട സംഗതികൾക്കും വ്യവസ്ഥ ചെയ്യുന്നത് യുക്ത 
മായിരിക്കുകയാൽ; 

ഇൻഡ്യൻ റിപ്പബ്ലിക്കിന്റെ മുപ്പത്തിനാലാം സംവൽസരത്തിൽ താഴെ 
പറയും പ്രകാരം നിയമമുണ്ടാക്കുന്നു : 

1. ചുരുക്കപ്പേരും ( പാരംഭവും: - (1) ഈ ആക്ററിന് 1983- ലെ 
കേരള പൊതുമുതൽ നശിപ്പിക്കലും നഷ്ടപ്പെടുത്തലും തടയൽ) ആക്റ് 
എന്ന് പേർ പറയാം. 

( 2) ഇത് 1983 സെപ്ററംബർ 5 -ാം തീയതി പ്രാബല്യത്തിൽ 
വന്നതായി കണക്കാക്കേണ്ടതാണ്. 

2. പൊതുമുതലോയന്ത്രസാമഗിയോ സംബന്ധിച്ച് ദാഹം ചെയ്യു 
ന്നതിനുളള ശിക്ഷ . 

ആരെങ്കിലും 
(1) ജംഗമമോ സ്ഥാവരമോ ആയ ഏതെങ്കിലും പൊതുമുതലി 
നേയോ അഥവാ യന്ത്രസാമഗിയേയോ സംബന്ധിച്ച് ഏതെങ്കിലും ദാഹം 
ചെയ്ത് നാശം വരുത്തുകയും അതുമൂലം നൂറുരൂപയോ അതിൽ കൂടുതലോ 
വരുന്ന തുകയ്ക്കുളള നഷ്ടമോ നാശമോ വരുത്തുകയോ; അഥവാ 

(i ) പൊതുജനങ്ങൾക്കോഅഥവാഏതെങ്കിലും ആൾക്കോഏതെങ്കിലും 
ആവശ്യത്തിന് ഏർപ്പെട്ടിട്ടുളള ജലവിതരണത്തിന് കുറവു വരുത്താനോ 
അഥലം ഏതെങ്കിലും പൊതു ഡയിനേജ് കവിഞ്ഞൊഴുകാനോ അതിന് 


പവുത്ത് 


ആയ ഏതെങ്കിലും 


ചെയ്യുന്ന ഏതെങ്കിലു 


- തടസ്സം സൃഷ്ടിക്കാൻ കാരണമാകുന്നതോ അഥവാ കാരണമാകാനിടയു 

അയാൾക്ക് അറിയാവുന്നതോ ആയ ഏതെങ്കിലും 
ചെയ്ത് o ദാഹം ചെയ്യുകയോ; അഥവാ 

( i) പ്രകൃതിദത്തമോ മനുഷ്യനിർമ്മിതമോ 
പൊതു റോഡോ, പാലമോ അഥവാ ഗതാഗതയോഗ്യമായ തോടോ, സഞ്ച 
യോഗ്യമല്ലാതാക്കുക അഥവാ മരത്തിൽ സാധനങ്ങൾ കൊണ്ടുപോകു 
പവുത്തി ചെയ്തു 9 ദാഹം ചെയ്യുകയോ; അഥവാ 

(iv) ജംഗമമോ അഥവാ സ്ഥാവരമോ ആയ ഏതെങ്കിലും പൊതു 
വരുന്ന തുകയ്ക്കുള്ള നഷ്ടം വരുത്തുന്നതിനുദ്ദേശിച്ചുകൊണ്ടോ, അഥവാ 
താൻ അങ്ങനെ ചെയ്യുന്നതായാൽ നഷ്ടം ഉണ്ടാകാൻ ഇടയുണ്ടെന്ന് അറിഞ്ഞു 
കൊണ്ടോ, തീയോ അഥവ ഏതെങ്കിലും സ്ഫോടക വസ്തുവോ കൊ 
o ദാഹം ചെയ്യുകയോ ചെയ്താൽ; 

അയാൾക്ക് ആറുമാസത്തിൽ കുറയാത്തതും എന്നാൽ അഞ്ചുവർഷംവരെ 
വരാവുന്നതുമായ തടവും പിഴയും ശിക്ഷ നൽകേണ്ടതാണ്: 

എന്നാൽ കോടതിക്ക്, വിധിന്യായത്തിൽ പറയേണ്ട മതിയായതും പ്രത്യേ 
കവുമായ ഏതെങ്കിലും കാരണങ്ങളാൽ, ആറുമാസത്തിൽ കുറവായ കാലത്ത് 
യ്ക്കുളള തടവുശിക്ഷ ചുമത്താവുന്നതാണ്. 
വിശദീകരണം. ഈ വകുപ്പിന്റെ ആവശ്യങ്ങൾക്കുവേണ്ടി, 

(6) q ദാഹം എന്നതിന് ഇൻഡ്യൻ ശിക്ഷാനിയമം (1880 - ലെ 
45 -ാം കേന്ദ്ര ആക്ററ്) 425 -ാം വകുപ്പിൽ കൊടുത്തിട്ടുളള അതേ അർത്ഥം. 
ഉണ്ടായിരിക്കുന്നതാണ്. 

(i) , ""ജംഗമമോ സ്ഥാവരമോ ആയ പൊതുമുതൽ അഥവാ യ 
സാമഗി എന്നാൽ 
( എ ) സംസ്ഥാന സർക്കാരിൻറയോ; 

കേന്ദ്രസർക്കാരി 
ൻറയോ; അഥവാ 

( ബി) കേരള സ്റേറററ് ഇലക്ട്രിസിററി ബോർഡിൻറയോ 
അഥവാ കേരള സ്റേറററ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻറയോ അഥവാ 
സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലോ നിയന്ത്രണത്തിലോ, ഉളള മ 
തെങ്കിലും കോർപ്പറേഷൻറയോ, പൊതുമേഖലാ സംരഭത്തിന്റെയോ; അഥവാ 
( സി ) ഒരു തദ്ദേശാധികാരസ്ഥാനത്തിൻറെയോ 

അഥവാ കേന്ദ 
സർക്കാരിന്റെ ഉടമസ്ഥതയിലോ നിയന്ത്രണത്തിലോ ഉളള ഒരു കോർപ്പറേഷ 
ൻറയോ അഥവാ , സംരത്തിന്റെയോ; അഥവാ 

( ഡി) കേരള സംസ്ഥാനത്തെഏതെങ്കിലും സർവ്വകലാശാലയുടെയോ 


അഥവാ 


അഥവാ 


3 . 


( 2) ഗസറു വിജ °ാപനംതല . സംസ്ഥാന സർക്കാർ ഇതിനുവേണ്ടി 
(പത്യേകം പറയുന്ന മറേറതെങ്കിലും സ്ഥാപനത്തിന്റേയോ ഉടമസ്ഥതയിലോ 
അഥവാ നിയന്ത്രണത്തിലോ ഉളള ഏതെങ്കിലും മുതലോ അഥവാ യന്ത 
സാമഗിയോ എന്നർത്ഥമാകുന്നു . 

മോട്ടോർ വാഹനങ്ങളിൽ യാ താചെയ്യുന്ന ആളുകളുടെ മേൽ കല്ല , 
ഇഷ്ടിക മുതലായവ എറിയുന്നതിനുള്ള ശിക്ഷ - ഏതെങ്കിലും , മോട്ടോർ 
വാഹനത്തിൽ സഞ്ചരിക്കുന്ന ആളുകളുടെ മേൽ കല്ലോ, ഇഷ°ടികയാ, സോഡാ 
ക്കുപ്പിയോ അഥവാ മറോതെങ്കിലും വസ്തുവോ, എന്തായാലും വേണ്ടതില്ല , 
എറിയുകയോ അഥവാ എറിയാൻ ( പരിപ്പിക്കുകയോ, ഉത്സാഹിപ്പിക്കുകയോ 
അല്ലെങ്കിൽ മറ്റുവിധത്തിൽ പരണ നൽകുകയോ ചെയ്യുന്നഏതൊരാൾക്കും 
ആറുമാസത്തിൽ കുറവല്ലാത്തതും, എന്നാൽ അഞ്ചു വർഷം വരെ വരാവുന്ന 
തുമായ തടവും, പിഴയും ശിക്ഷ നൽകേണ്ടതാണ്: 

എന്നാൽ കോടതിക്ക്. വിധിന്യായത്തിൽ പറയേണ്ടുന്ന മതിയായതും 
(പത്യേകവുമായ ഏതെങ്കിലും കാരണങ്ങളാൽ, ആറുമാസത്തിൽ കുറവായ കാല 
ത്തേക്കുളള തടവുശിക്ഷ ചുമത്താവുന്നതാണ്. 

വിശദീകരണം. ഈ വകുപ്പിൻറ ആവശ്യങ്ങൾക്കുവേണ്ടി മോട്ടോർ 
വാഹനം എന്നതിന് 1939 - ലെ മോട്ടോർ വാഹന ആക്ററ് (1939- ലെ 
4 -ാം കേന്ദ്ര ആക്റ്) 2 -ാം വകുപ്പ് (18) -ാം ഖണ്ഡത്തിൽ കൊടുത്തി 
ട്ടുളള അതേ അർത്ഥം ഉണ്ടായിരിക്കുന്നതാണ്. 

ജാമ്യം സംബന്ധിച്ച പത്യേക വ്യവസ്ഥ. - 2 -ാം വകുപ്പോ 
3 -ാം വകുപ്പോപകാരം ആരുടെമേൽ ഒരു കുറ്റം ചുമത്തപ്പെടുകയോ 

കുററം സ്ഥാപിക്കപ്പെടുകയോ ചെയ്യുന്നുവോ അങ്ങനെയുളള 
യാതൊരാ ളയും. അയാൾ കസ്ററഡിയിലാണെങ്കിൽ, അയാളെ മോചിപ്പിക്കാ 
നുളള ഒരപേക്ഷയെ എതിർക്കുവാൻ ( പാസിക്യൂഷന് അവസരം നൽകിയിട്ടില്ലാ 
അപകാം, ജാമ്യത്തിൻമേലോ അഥവാ സ്വന്തം ജാമ്യത്തിൻമേലോ മോചിപ്പിക്കാൻ 
പാടില്ലാത്തതാണ്. 

5. നഷ്ടപരിഹാരം കൊടുക്കുന്നതിനുളള ഉത്തരവ്.- (1) ഈ ആക്ററു 
പകാരമുളള ഒരു കുററത്തിന് പിഴശിക്ഷ ചുമത്തുന്നപക്ഷം, കോടതിക്ക്. 
വിധിന്യായം പാസ്സാക്കുമ്പോൾ , വസൂലാക്കുന്ന പിഴ മുഴുവനായോ അഥവാ 
അതിന്റെ ഏതെങ്കിലും ഭാഗമോ 

( എ ) (പാസിക്യൂഷൻ നടത്തിയപ്പോൾ യഥാവിധി നേരിട്ട ചെലവു 
കൾ കൊടുത്തുതീർക്കുന്നതിനോ; 

( ബി) കുററക്യത്യംമൂലം ഏതെങ്കിലും നഷ്ടമോ അഥവാ ഹാനിയോ 
സംഭവിച്ച് ഏതെങ്കിലും ആൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനോ; 

( സി) പ്രക്യതിദത്തമോ, മനുഷ്യനിർമ്മിതമോ ആയ ഏതെങ്കിലും 
പൊതു റാഡോ, പാലമോ അഥവാ ഗതാഗതയോഗ്യമായ റോഡോ ഉൾപ്പെടെ 
“യുളള പൊതുമുതലോ യന്ത്രസാമഗിയോ, അതതുസംഗതിപോലെ, പുന: 
സ്ഥാപിക്കുന്നതിനോ പൂർവ്വസ്ഥിതിയിലാക്കുന്നതിനോവേണ്ടി വിനിയോഗ 
ക്കുന്നതിന് ഉത്തരവു പുറപ്പെടുവിക്കാവുന്നതാണ്. 


4 . 
അഥവാ 
അഥവാ 


( 2) അപ്പീലിന് വിധേയമായ ഒരു കേസിൽ പിഴ ചുമത്തുന്ന 
പകാം. അത്അപ്പീൽ ബോധിപ്പിക്കുന്നതിനു അനുവദിച്ചിട്ടും സമയം കഴ 
അപ്പീലിന്റെ തീരുമാനത്തിനു മുൻപും അപ്രകാരം പണം കൊടുക്കാൻ പാട 
ല്ലാത്തതാണ്. 

(3) ഒരു അപ്പീൽ കോടതിക്കോ, ഹൈക്കോടതിക്കോ അല്ലെങ്കിൽ 
സെഷൻസ് കോടതിക്കോ അതിന്റെ 
യോഗിക്കുമ്പോഴും ഈ വകുപ്പു പ്രകാരമുളള ഉത്തരവ് പുറപ്പെടുവിക്കാവുന്ന 
താണ് . 

(9) ഇതേ സംഗതിയെ സംബന്ധിച്ച് പിന്നീടുണ്ടാകുന്ന ഏതെ 
ങ്കിലും സിവിൽകേസിൽ നഷ്ടപരിഹാരം. അനുവദിക്കുമ്പോൾ ഈ വകുപ്പു 
പകാരം നഷ്ടപരിഹാരമായി കൊടുത്തതോ അഥവാ വസൂലാക്കിയതോ ആയ 
തുക കോടതി കണക്കിലെടുക്കേണ്ടതാണ്. 

6. കുററങ്ങൾ വിചാരണ ചെയ്യുന്നതിനുളള അധികാരം.-- ചീഫ്ജുഡീ 
ഷ്യൽ മജിസ്ട്രേട്ട് കോടതിക്ക് താഴെയുളള യാതൊരു കോടതിയും ഈ 
ആക്ററു പ്രകാരം ശിക്ഷാർഹമായിട്ടുളള യാതൊരു കുറവും വിചാരണ 
ചെയ്യാൻ പാടുളളതല്ല . 

1 , ഒഴിവാക്കൽ.-- ഈ ആക്ററിലെ വ്യവസ്ഥകൾ തൽക്കാലം പാബ 
ല്യത്തിലുളള, മറേറതൊരു നിയമത്തിനും പുറമേയുളളതും, അതിന് ദോഷം 
ചെയ്യുന്നതല്ലാത്തതും ഇതിൽ അടങ്ങിയിട്ടുളള യാതൊന്നുംതന്നെ, അന്വേഷണ 
രീതിയിലോ മറെറന്തെങ്കിലും തരത്തിലോ ഏതെങ്കിലും വ്യക്തിക്കെതിരായി 
ഈ ആക്ററിനു പുറമേ ആരംഭിക്കാവുന്ന ഏതെങ്കിലും നടപടിയിൽ നിന്നും 
അയാളെ ഒഴിവാക്കുന്നതല്ലാത്തതുമാകുന്നു . 

8. റദ °ദാക്കലും ഒഴിവാക്കലും.- (1) 1983 - ലെ കേരള പൊതുമുതൽ 
(നശിപ്പിക്കലും നഷ്ടപ്പെടുത്തലും തടയൽ) ഓർഡിനൻസ് (1983- ലെ 30). 
ഇതിനാൽ റദ്ദാക്കിയിരിക്കുന്നു . 

( 2) അങ്ങനെ റദ്ദാക്കിയിരുന്നാൽകൂടി (പസ്തുത ഓർഡിനൻസു 
പകാരം ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യമോ എടുത്തിട്ടുളള ഏതെങ്കിലും 
നടപടിയോ ഈ ആക്റു പ്രകാരം ചെയ്തതായോ എടുത്തതായോ കരുതേണ്ട 
താണ്. 


ഉദ്ദേശകാരണങ്ങളുടെ വിവരണം 
പണിമുടക്കുകളും മറ്റ് പ്രക്ഷോഭങ്ങളും നടക്കുന്ന സമയം, പൊതു 
വാഹനങ്ങളും മറ്റ് പൊതുമുതലും തീ വെയ്ക്കുക അഥവാ മററ് തരത്തിൽ 
നശിപ്പിക്കുക, യാത്രക്കാരായ പൊതുജനങ്ങളെ കല്ലെറിയുക മുതലായ ആ കമ 
( പവര്ത്തികൾ സാമുഹ്യദാഹികൾ നടത്തുന്നതായി കാണുന്നു . അപകാരമുളള 
അകമ്പവൃത്തികൾ ഫലപ്രദമായി തടയുന്നതിന് തക്കതായ യാതൊരു നിയ 
മവും ഇപ്പോൾ നിലവിലില്ല . അപ്രകാരമുളള നിയമവിരുദ്ധ പ്രവൃത്തികൾ 
ഫലപ്രദമായി തടയുന്നതിനുവേണ്ടി അപകാരമുളള പ്രവൃത്തികൾക്ക് മാത 
കാപരമായ ശിക്ഷ നൽകുന്നതിന് വ്യവസ്ഥചെയ്യുന്ന ഒരു നിയമം ഉണ്ടാക്കു 
ന്ന് ആവശ്യമാണെന്ന് സർക്കാർ കരുതുന്നു . 


2. നിയമസം, സമ്മേളനത്തിൽ അല്ലാതിരുന്നതിനാലും, സംഗതി അടി 
യന്തിരസ്വഭാവത്തോടുകൂടിയതായിരുന്നതിനാലും, 1983 സെപ്ററംബർ 6 -ാ .. 
തീയതി, ഗവർണ്ണർ. 1983- ലെ കേരള പൊതു മുതൽ നശിപ്പിക്കലും നഷ് 
പ്പെടുത്തലും തടയൽ) ഓർഡിനൻസ് (1983- ല് 30) വിളംബരപ്പെടുത്തി. 

3 . ഓർഡിനൻസ വിളംബരപ്പെടുത്തുന്നതിന് രാഷ്ട്രപതിയിൽ 
നിന്നുളള നിർദ്ദേശങ്ങൾ അറിയിക്കുമ്പോൾ , ജംഗമമോ സ്ഥാവരമോ ആയ 
പൊതുമുതൽ അഥവാ യന്ത്രസാമഗി എന്നതിന്റെ നിർവ്വചനത്തിൽ, കേന്ദ 
സർക്കാരിൻറയോ ഒരു തദ്ദേശാധികാരസ്ഥാനത്തിൻറയോ അഥവാ കേന്ദ്രഗവ 
ൺമെൻറിൻറയോ, അഥവാ ഒരു തദ്ദേശാധികാരസ്ഥാനത്തിൻറയോ ഉടമ 
സ്ഥതയിലോ നിയന്ത്രണത്തിലോ ഉളള ഒരു കോർപ്പറേഷൻറയോ, സംരഭത്തി 
ൻറയോ, ഉടമസ്ഥതയിലോ നിയന്ത്രണത്തിലോ ഉളള്മുതലോ യന്തസാമി ഗി 
യോ , ഉൾപ്പെടുത്തുന്നത് അഭിലഷണീയമായിരിക്കുമെന്ന് കേന്ദ്രഗവൺമെൻറ് 
നിർദ്ദേശിക്കുകയുണ്ടായി. കേന്ദ്രഗവൺമെൻറിൻറ് നിർദ്ദേശം സ്വീകരിക്കു 
ന്നതിന് ഉദ്ദേശിക്കുന്നു . 

4. മേല്പ്പറഞ്ഞ ഭേദഗതിയോടുകൂടി സംസ്ഥാന നിയമസഭയുടെ ഒരു 
ആക്ററുമൂലം ഈ ഓർഡിനൻസിനു പകരം വയ്ക്കുന്നതിന് ഈ ബില്ല 
കൊണ്ടുദ്ദേശിക്കുന്നു . 

ധനകാര്യമെമ്മോറാണ്ഡം 
ബിൽ, നിയമമാക്കുകയും പ്രാബല്യത്തിൽ കൊണ്ടുവരികയും ചെയ് 
താൽ, സംസ്ഥാന സഞ്ചിതനിധിയിൽനിന്നും യാതൊരു ചെലവും ഉണ്ടാ 
കുന്നതല്ല . 
ഏല്പിച്ചുകൊടുക്കപ്പെട്ട നിയമനിർമ്മാണാധികാരം സംബന്ധിച്ച 

മെമ്മോറാണ്ഡം 


ബില്ലിലെ 2 -ാം ഖണ്ഡത്തിൻകീഴിലുളള വിശദീകരണം, (ii) ( ഇ) 
എന്ന ഇനമനുസരിച്ച് ഗസററിൽ വിജ്ഞാപനം മൂലം, ( i) ( എ ) ഇനം മുതൽ 
i) ( ഡി) ഇനംവരെയുളളതിൽ എടുത്തു പറഞ്ഞിട്ടുളളതല്ലാത്ത മററ് ഏതെ 
ങ്കിലും സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിലോ നിയന്ത്രണത്തിലോ ഉളള ഏതെ 
ങ്കിലും മുതലോ യന്ത് സാമിഗിയോ "ജംഗമമോ, സ്ഥാവരമോ ആയ പൊതു 
-മുതലോ യന്തസാമിഗിയോ , ആയി 

പത്യേകം പറയുന്നതിനു 
സർക്കാരിനെ അധികാരപ്പെടുത്താൻ 

ഉദ്ദേശിക്കുന്നു . 

ഏതുകാര്യത്തെ 
സംബന്ധിച്ചാണോ വിജ്ഞാപനം പുറപ്പെടുവിക്കാവുന്നത് ആ കാര്യം രേണ 
പരമായ സ്വഭാവത്തോടുകൂടിയതാണ്. അതുകൊണ്ട് ഏല്പിച്ചുകൊടുക്ക 
പ്പെട്ട നിയമനിർമ്മാണാധികാരം ഒരു സാധാരണ സ്വഭാവത്തോടുകൂടിയതാകുന്നു . 


വയലാർ രവി 
ശരിർമ്മം) 

എ . പി . പെരുമാൾ , 
അഡീഷണൽ സെക്രട്ടറി, നിയമവകുപ്പ് 


uazette No. 43 wareu lsin December 1983 
Part 11 


ദകരി നിയമസഭാ സെക്രട്ടേറിയററ് 


വിജ്ഞാപനം 


നമ്പർ 11782/ എൽ എ 4 എ / 83. 


തിരുവനന്തപുരം, 1983 ഡിസംബർ, 5 . 


കേരള നിയമസഭയുടെ നടപടിക്രമവും കാര്യനിർവ്വഹണവും സംബന്ധിച്ച 
ചട്ടങ്ങളിലെ 69 -ാം ചട്ടപ്രകാരം 1983 - ലെ കേരള സ്വകാര്യവനങ്ങൾ ( നികുതി 
പ്തമാക്കലും പതിച്ചുകൊടുക്കലും) ഭേദഗതി ബിൽ ഉദ്ദേശകാരണങ്ങളുടെ 
വിവരണത്തോടും ധനകാര്യമെമ്മോറാണ്ഡത്തോടും ഏല്പിച്ചുകൊടുത്ത 
നിയമനിർമ്മാണം സംബന്ധിച്ച മെമ്മോറാണ്ടത്തോടും കൂടി ഇതിനാൽ 
(പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഡോക്ടർ ആർ. പ്രസന്നൻ, 

സെക്രട്ടറി . 


G. 1872/ M.C. 


ഏഴാം കേരള നിയമസഭ 

ബിൽ നമ്പർ 86 


1983 - ലെ കേരള സ_കാര്യ വനങ്ങൾ ( നിക്ഷിപ്ത 

മാക്കലും പതിച്ചുകൊടുക്കലും) ഭേദഗതി ബിൽ 
1971- ലെ കേരള സ്വകാര്യ വനങ്ങൾ (നിക്ഷിപ്തമാക്കലും 

പതിച്ചുകൊടുക്കലും) ആക്ററ്, വീണ്ടും ഭേദഗതിചെയ്യുന്ന 
തിനുളള 

ഒരു 


ബിൽ 


പീടിക. - 1971 - ലെ കേരള സ്വകാര്യവനങ്ങൾ (നിക്ഷിപ്തമാക്കലും 
പതിച്ചുകൊടുക്കലും ആക്ററിന്റെ 8 -ാം വകുപ്പു പ്രകാരം ബൂണലുകൾ 
മുമ്പാകെ ഫയൽ ചെയ്യപ്പെട്ട വളരെയധികം അപേക്ഷകൾ , ഒന്നുകിൽ, കസ 
റേറാഡിയൻറയോ, സർക്കാരിൻറയോ രേഖാമൂലമായ അധികാരപ്പെടുത്തൽ 
കൂടാതെ ടബ്യൂണലുകൾ മുമ്പാകെ വച്ച് നല്കപ്പെടുന്ന സൗജന്യങ്ങളുടെ 
അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ അങ്ങനെയുളള ടബുണലുകൾ മുമ്പാകെ 
(പ്രസക്തമായ അടിസ്ഥാന വിവരങ്ങളും മറ്റു വിവരങ്ങളും ഹാജരാക്കുന്നതി 
ലുളള വീഴച്ച കാരണമായോ അപേക്ഷകർക്ക് അനുകൂലമായി തീരുമാനിക്ക 
പ്പെട്ടിരിക്കയാലും; 

വളരെയധികം കേസുകളിൽ ആ തീരുമാനങ്ങളുടെ സാക്ഷ്യപ്പെടുത്തിയ 
പകർപ്പുകൾക്ക് അപേക്ഷിക്കുകയും അവ ലഭ്യമാക്കുകയും ചെയ്യുന്നതിലുളള 
കാലതാമസം കാരണമായോഅല്ലെങ്കിൽ തീരുമാനങ്ങൾ ടബുണലുകൾ മുമ്പാ 
കെവച്ചു നല്കപ്പെട്ട സൗജന്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എടുത്തിട്ടുളള 
താണെന്ന കാരണത്താലോഅല്ലെങ്കിൽമററു കാരണങ്ങളാലോ ബൂണലുകളുടെ 
അങ്ങനെയുളള തീരുമാനങ്ങൾക്കെതിരായി ഹൈക്കോടതി മുമ്പാകെ അപ്പീലുകൾ 
ബോധിപ്പിച്ചിട്ടില്ലാതിരിക്കയാലും; 

സർക്കാർ, പ്രസ്തുത ആക്ററിന്റെ 8 എ വകുപ്പുപകാരം ഹൈക്കോടതി 
മുമ്പാകെ ഫയൽചെയ്ത വളരെയധികം അപ്പീലുകൾ ഒന്നുകിൽ സർക്കാരിന്റെ 
രേഖാമൂലമായ അധികാരപ്പെടുത്തൽ കൂടാതെ കോടതി മുമ്പാകെവച്ചു നല്ക 
പ്പെടുന്ന സൗജന്യങ്ങളുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ പ്രസക്തമായ 
അടിസ്ഥാന വിവരങ്ങളും മറ്റു വിവരങ്ങളും പ്രസ്തുത കോടതി മുമ്പാകെ 
ഹാജരാക്കുന്നതിലുളള വീഴ്ച്ച കാരണമായോ ഹൈക്കോടതി തള്ളിക്കളഞ്ഞിരി 
ക്കയാലും; 

പ്രസ്തുത ആക്ററ് 6 എ വകുപ്പുപ്രകാരം ഹൈക്കോടതിയുടെ ഉത്തര 
വുകൾക്കെതിരായി അപ്പീൽ സമർപ്പിക്കുന്നതിനുളള പ്രത്യേകാനുമതിക്കുവേണ്ടി 
യുളള സർക്കാരിന്റെ ഹർജികൾ സുപ്രീം കോടതി തള്ളിക്കളഞ്ഞിരിക്കയാലും; 


പ്രസ്തുത ആക്ററു പ്രകാരം സർക്കാരിൽ നിക്ഷിപ്തമായ വള 
സ്വകാര്യ വങ്ങളുടേയോ അഥവാ സ്വകാര്യവനങ്ങളിൽ ഉടക്കിക്കൊണ്ടിട്ടുള്ള ഭൂമി 
കളുടേയോ കൈവശം കസ്റേറാഡിയൻ. ആ ആക്ററിന്റെ പ്രാരംഭത്തിന 
തൊട്ടുമുൻപ് അവയുടെ ഉടമസ്ഥരായിരുന്ന ആളുകൾക്ക് തിരികൊടുക്കാ 
നിടയുണ്ടായിരിക്കുകയും, തൽഫലമായി സർക്കാരിന് വൻപിച്ച നഷൗട്വു . 
പൊതു താൽപര്യത്തിന് ഹാനിയും ഉണ്ടാകുകയും ചെയ്യുമെന്നിരിക്കയാലും; 

ഇൻഡ്യൻ റിപ്പബ്ലിക്കിന്റെ മുപ്പത്തിനാലാം സംവത്സരത്തിൽ താഴെപ്പ 
റയും പ്രകാരം നിയമമുണ്ടാക്കുന്നു : 

1. ചുരുക്കപ്പേരും ( പാരംഭവും:-(1) ഈ ആക്ററിന് 1983- ലെ 
കേരള സ്വകാര്യവനങ്ങൾ ( നിക്ഷിപ്തമാക്കലും പതിച്ചുകൊടുക്കലും) ഭേദഗതി 
ആക്ററ് എന്നു പേർ പറയാം. 

( 2) ഇത് 1983 നവമ്പർ 19 -ാം തീയതി പ്രാബല്യത്തിൽ വന്നതായി 
കരുതേണ്ടതാണ്. 
2 . 

8 ബി . 8 സി . 8 ഡി എന്നീ പുതിയ വകുപ്പുകൾ ഇടയ്ക്കു 
ചേർക്കൽ. - 1971 - ലെ കേരള സ്വകാര്യ വന (നിക്ഷിപ്തമാക്കലും പതിച്ചു 
കൊടുക്കലും) ആക്റ് (1971 - ലെ 28) (ഇതിനുശേഷം പ്രധാന ആക്റ് 
എന്നാണു പറയപ്പെടുക) 8 എ വകുപ്പിനുശേഷം താഴെപ്പറയുന്ന വകുപ്പുകൾ 
ഇടയ്ക്കു ചേർക്കണം, അതായത്: 

8 ബി . ടബ്യൂണലിന്റെ തീരുമാനങ്ങൾ പുന:പരിശോധന 
( വ്യൂ ) ചെയ്യുന്നതിനുവേണ്ടി അപേക്ഷ ബോധിപ്പിക്കാൻ കസ്റേറാഡിയനുള 
അധികാരം. - 1) ഈ ആക്ററിലോ 1963- ലെ കാലഹരണ ആക്ററിലോ 
( 1963 - ലെ 36 -ാം കേന്ദ്ര ആക്റ്) , അല്ലെങ്കിൽ തൽസമയം പാബല്യത്തി 
ലുളള മറേറതെങ്കിലും നിയമത്തിലോഅല്ലെങ്കിൽ ഏതെങ്കിലും കോടതിയുടേയോ 
മററു അധികാരസ്ഥാനത്തിന്റേയോ ഏതെങ്കിലും വിധിന്യായത്തിലോ ചികി 
യിലോ ഉത്തരവിലോ എന്തുതന്നെ അടങ്ങിയിരുന്നാലും, കസ്റേറാഡിയന്, 
. ടബ ണലിൻറ 8 -ാം വകുപ്പിൻ കീഴിലുള്ളഏതെങ്കിലും തീരുമാനം, അത്. 
കസ്ററാഡിയൻറയോ, സർക്കാരിൻറയോ രേഖാമൂലമായ അധികാരപ്പെടുത്തൽ 
കുടാതെ ബുണൽമുമ്പാകെ നല്കപ്പെടുന്ന സൗജന്യങ്ങളുടെ അടിസ്ഥാന 
ത്തിലോ അല്ലെങ്കിൽ പ്രസക്തമായ അടിസ്ഥാന വിവരങ്ങളോ മററു വിവര 
ങ്ങളാ ടബുണൽ മുമ്പാകെ ഹാജരാക്കാനുളള വീഴ്ച കാരണമായോ എടു 
ത്തിട്ടുള്ളതാണെന്ന കാരണത്താൽ പുന:പരിശോധിക്കേണ്ടത് ആവശ്യമാണെന്നാ 
അല്ലെങ്കിൽ അങ്ങനെയുളള 

തീരുമാനത്തിന്റെ സാക്ഷ്യപ്പെടുത്തിയ ഒരു 
പകർപ്പിനുവേണ്ടി അപേക്ഷിക്കുകയും അതു ലഭ്യമാക്കുകയും ചെയ്യുന്ന 
തിലുളള കാലതാമസം കാരണമായി. 

അങ്ങനെയുളള തീരുമാനത്തി 
നെതിരായി ഒരു അപ്പീൽ സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നോ അദ്ദേഹത്തിനു 
ബോദ്ധ്യമാകുന്ന പക്ഷം,, അങ്ങനെയുളള തീരുമാനം പുന: പരിശോധിക്കുന്ന 
തിനുവേണ്ടി1983 - ലെ കേരള സ്വകാര്യവനങ്ങൾ ( നിക്ഷിപ്തമാക്കലും പതിച്ചു , 
കൊടുക്കലും , ഭേദഗതി ആക്ററ്റിന്റെ പ്രാരംഭം മുതലുളള ആറുമാസക്കാല് 
യളവിനുളളിൽ ബണലിന്. ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. 


ഒരു അപേക്ഷ നിർണ്ണ 


( 2) (1) -ാം ഉപവകുപ്പു പ്രകാരമുളള 
യിക്കപ്പെട്ട ഫാറത്തിലായിരിക്കേണ്ടതും അത് നിർണ്ണയിക്കപ്പെട്ട രീതിയിൽ 
സത്യബോധപ്പെടുത്തിയിരിക്കേണ്ടതും ആകുന്നു . 

( 3) (1) -ാം ഉപവകുപ്പു പ്രകാരമുളള ഒരു അപേക്ഷ ലഭിക്കുന്ന 
തിൻമേൽ, ഈ ആക്ററിലോ 1963- ലെ കാലഹരണ ആക്ററിലോ ( 1963- ലെ 
36 -ാം കേന്ദ്ര ആക്റ്) . തത്സമയം പ്രാബല്യത്തിലുളള ഏതെങ്കിലും 
നിയമത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കോടതിയുടെയോ മററ് അധികാര 
സ്ഥാനത്തിൻറയോ ഏതെങ്കിലും വിധിന്യായത്തിലോ, 

ഡികിയിലോ, 
ഉത്തരവിലോ എന്തുതന്നെ അടങ്ങിയിരുന്നാലും ബണൽ അതിന്റെ 
തീരുമാനം പുന:പരിശോധിക്കുകയും അതിനു യുക്തമെന്നു തോന്നാവുന്ന 
ഉത്തരവുകൾ പാസ്സാക്കുകയുംചെയ്യേണ്ടതാകുന്നു . 

8 സി . ചില സംഗിതികളിൽ അപ്പീലോ പുന: പരിശോധനയ്ക്കുളള 
അപേക്ഷയോ ഫയൽ ചെയ്യാൻ സർക്കാരിനുളള അധികാരം. 

(1) ഈ ആക്ററിലോ 1963- ലെ കാലഹരണ് ആക്ററിലോ 
(1963 - ലെ 36 -ാം കേന്ദ്ര ആക്ററ്), 
അല്ലെങ്കിൽ തത്സമയം പാബല്യത്തിലുളള മറേറതെങ്കിലും നിയമത്തിലോ 
അല്ലെങ്കിൽ ഏതെങ്കിലും കോടതിയുടെയോ മററ് അധികാരസ്ഥാനത്തിന്റെയോ 
ഏതെങ്കിലും വിധിന്യായത്തിലോ ഡികിയിലോഉത്തരവിലോഎന്തുതന്നെ അട 
ങ്ങിയിരുന്നാലും, ടബ്യൂണലിന്റെ 8 -ാം വകുപ്പിൻകീഴിലുളള ഏതെങ്കിലും 
തീരുമാനം കസ്റേറാഡിയന്റെയോ ഗവൺമെൻറിൻറയോ രേഖാമൂലമായ അധി 
- കാരപ്പെടുത്തൽകൂടാതെ ടബണൽമുമ്പാകെ നൽകപ്പെടുന്ന സൗജന്യങ്ങളുടെ 
അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ പ്രസക്തമായ അടിസ്ഥാന വിവരങ്ങളോ 
മററു വിവരങ്ങളോ ടബുണൽമുമ്പാകെ ഹാജരാക്കാനുളള വീഴ്ച കാരണ 
മായോ എടുത്തിട്ടുളളതാണെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള തീരുമാനത്തിന്റെ 
സാക്ഷ്യപ്പെടുത്തിയ ഒരു പകർപ്പിനുവേണ്ടി അപേക്ഷിക്കുകയും അതു ലഭ്യ 
മാക്കുകയും ചെയ്യുന്നതിലുളള കാലതാമസം കാരണമായി അങ്ങനെയുളള 
തീരുമാനത്തിനെതിരായി അപ്പീൽ ബോധിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നോ 
സർക്കാരിന് ബോദ്ധ്യമാകുന്നപക്ഷം, അവർക്ക് 1983 - ലെ കേരള സ്വകാര്യ 
വനങ്ങൾ (നിക്ഷിപ്തമാക്കലും പതിച്ചുകൊടുക്കലും) ഭേദഗതി ആക്ററിൻറ 
പാരംഭം മുതലുളള ആറുമാസക്കാലയളവിനുള്ളിൽ അങ്ങനെയുളള തീരുമാന 
ത്തിനെതിരായി ഹൈക്കോടതിക്ക് അപ്പീൽ ബോധിപ്പിക്കാവുന്നതാണ്. 

( 2) ഈ ആക്ററിലോ, 1963 - ലെ കാലഹരണ ആക്ററിലോ 
(1963 - ലെ 38 -ാം കേന്ദ്രആക്ററ്) , തത്സമയം പ്രാബല്യത്തിലുളള മറേറ 
തെങ്കിലും നിയമത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കോടതിയുടെയോ മററ 
അധികാരസ്ഥാനത്തിന്റെയോ ഏതെങ്കിലും വിധിന്യായത്തിലാ ഡി കി 
യിലോ ഉത്തരവിലോ എന്തുതന്നെ അടങ്ങിയിരുന്നാലും , 8 എ വകുപ്പും 
പകാരമുളള ഒരു അപ്പീലിൻമേലുളള ഹൈക്കോടതിയുടെഏതെങ്കിലും ഉത്തരവ് 
(ഏത് ഉത്തരവിന് എതിരായാണോ സുപ്രീംകോടതിക്കുളള ഒരു അപ്പീലിന് 
ആ കോടതി അനുവാദം നല്കിയിട്ടില്ലാത്തത്" അങ്ങനെയുളള ഒരുത്തരവ 
ഉൾപ്പെടെ) സർക്കാരിന്റെ രേഖാമൂലമായ അധികാരപ്പെടുത്തൽ കൂടാതെ പെ 
ക്കോടതിയിൽ നൽകപ്പെടുന്ന സൗജന്യങ്ങളുടെ അടിസ്ഥാനത്തിലോ അല്ല 
ങ്കിൽ പ്രസക്തമായ അടിസ്ഥാന വിവരങ്ങളോമറ്റു വിവരങ്ങളോ ഹൈക്കോടതി 


മുമ്പാകെ ഹാജരാക്കുന്നതിലുള്ള വീഴ്ച കാരണമായോ പാസ്സാക്കപ്പെട്ടിട്ടുള 
താണെന്നോ അല്ലെങ്കിൽ അങ്ങനെയുളള ഉത്തരവിന്റെ സാക്ഷ്യപ്പെടുത്തിയ ഒരു 
പകർപ്പിനുവേണ്ടി അപേക്ഷിക്കുകയും അതു ലഭ്യമാക്കുകയുംചെയ്യുന്നതിലുള 
കാലതാമസം കാരണമായി അങ്ങനെയുളള ഉത്തരവിനെതിരായി സുപ്രീം കോടതി 
മുമ്പാകെ ഒരു അപ്പീൽ ഫയൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെന്ന് സർക്കാരിന 
ബാദ്ധ്യമാകുന്ന പക്ഷം, 

അവർക്ക് 1993 ലെ കേരള സർകാര്യവനങ്ങൾ 
( നിക്ഷിപ്തമാക്കലും പതിച്ചുകൊടുക്കലും) ദഗതി ആകാറിന്റെ പ്രാരംഭം 
മുതലുളള ആറുമാസക്കാലയളവിനുളളിൽ. ദാദനെയുളള ഉത്തരവ് പുന: പരി 
ശോധന ചെയ്യുന്നതിനുവേണ്ടി ഹൈക്കോടതി മുമ്പാകെ ഒരു അപേക്ഷാ ബോധി 
പ്പിക്കാവുന്നതാണ്. 

( 3) (1) -ാം ഉപവകുപ്പു പ്രകാരമുളള ഒരപ്പീലോ (2) -ാം ഉപ 
വകുപ്പുപ്രകാരമുളള ഒരപേക്ഷയോ നിർണ്ണയിക്കപ്പെട്ട ഫാറത്തിലായിരിക്കേ 
ണ്ടതും അത് നിർണ്ണയിക്കപ്പെട്ട രീതിയിൽ സത്യബോധപ്പെടുത്തിയിരിക്കേണ്ടതും 
ആകുന്നു . 

( 4) (1 ) -ാം ഉപവകുപ്പു പ്രകാരമുളള ഒരപ്പീലോ ( 2) -ാം ഉപ 
വകുപ്പു പ്രകാരമുളള ഒരപേക്ഷയോ ലഭിക്കുന്നതിൻമേൽ, ഈ ആക്ടിലോ 
1963 - ലെ കാലഹരണ ആക്ററിലോ (1963- ലെ 36 -ാം കേന്ദ്ര ആക്ട്) 
അല്ലെങ്കിൽ തൽസമയം പാബല്യത്തിലുളള മറേറതെങ്കിലും നിയമത്തിലോ 
അല്ലെങ്കിൽ ഏതെങ്കിലും കോടതിയുടെയോ മററ് അധികാരസ്ഥാനത്തിൻറയോ 
ഏതെങ്കിലും വിധിന്യായത്തിലോ, ഡികിയിലോ, ഉത്തരവിലോ എന്തുതന്നെ 
അടങ്ങിയിരുന്നാലും, ഹൈക്കോടതിക്ക്, കക്ഷികൾക്ക് നേരിട്ടോ അല്ലെങ്കിൽ 
പതിനിധി മുഖേനയോ, പറയാനുളളത് പറയുവാൻ ന്യായമായ ഒരവസരം 
നല്കിയതിനുശേഷം, അതിൻമേൽ, അതിന് യുക്തമെന്നു തോന്നുന്ന 
ഉത്തരവുകൾ പാസ്സാക്കാവുന്നതാണ്. 
8 ഡി . 

പുന: പരിശോധന ചെയ്യപ്പെടാനോ എതിരായി അപ്പീൽ ബോധി 
പ്പിക്കപ്പെടാനോ വിധേയമായുളള തീരുമാനങ്ങളും ഉത്തരവുകളും സ്റേറ 
ചെയ്യപ്പെടേണ്ടതാണെന്ന്. - തത സമയം പാബല്യത്തിലുളള ഏതെങ്കിലും 
നിയമത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കോടതിയുടെയോ മററ് അധികാര 
സ്ഥാനത്തിന്റെയോഏതെങ്കിലും വിധിന്യായത്തിലോ, ഡികിയിലോ, ഉത്ത 
രവിലോ എന്തുതന്നെ അടങ്ങിയിരുന്നാലും - 

( എ ) 8 ബി വകുപ്പ്" (1) -ാം ഉപവകുപ്പിലോ 8 സി വകുപ്പ് 
(1) -ാം ഉപവകുപ്പിലോ പരാമർശിക്കപ്പെട്ടിട്ടുളള ടബണലിന്റെ ഏതെ 
ങ്കിലും തീരുമാനവും; 

( ബി) സി വകുപ്പ് ( 2) -ാം ഉപവകുപ്പിൽ പരാമർശിക്കപ്പെ 
ട്ടിട്ടുളള ഹൈക്കോടതിയുടെ ഏതെങ്കിലും ഉത്തരവും; 

( സി ) അങ്ങനെയുളള ഏതെങ്കിലും തീരുമാനത്തിനോ ഉത്തരവിനോ 
അനുസൃതമായിട്ടുളള ഏതെങ്കിലും നടപടികളും: - 1983- ലെ കേരള സ്വകാര്യ 
വനങ്ങൾ ( നിക്ഷിപ്തമാക്കലും പതിച്ചുകൊടുക്കലും.) 3 ഗതി അകററിന്റെ 
പാരം മുതലുള്ളആറുമാസക്കാലയളവിലേയ്ക്കോ. അല്ലെങ്കിൽ, പ്രസ്തുത 
ആറുമാസക്കാലയളൂവ് അവസാനിക്കുന്നതിന് മുമ്പ് അതതുസംഗതിപോലെ , 


6 
8 ബി വകുപ്പ് (1 ) ഉപവകുപ്പു പ്രകാരമോ, സി വകുപ്പ് ( 2 ) -ാം ഉപവകുപ്പ് 
. 
| പകാരമാ അങ്ങനെയുള്ള തീരുമാനമാ ഉത്തരവോ പുന: പരിശോധിക്കുന്ന 
വകുപ്പ് (1) -ാം ഉപവകുപ്പു പ്രകാരം അങ്ങനെയുളള തീരുമാനത്തിനെതിരായ 
സംഗതിപോലെ , അങ്ങനെയുളള അപേക്ഷയോഅപ്പീലോ തീർപ്പാക്കപ്പെടുന്നതു 
വരെയോ സ്റേ ചെയ്യപ്പെടുന്നതാണ്. 
3. റദ്ദാക്കലും ഒഴിവാക്കലും.- (1) 

1983- ലെ കേരള 
വനങ്ങൾ നിക്ഷിപ്തമാക്കലും പതിച്ചുകൊടുക്കലും) ഭേദഗതി ഓർഡിനൻസ് 
(1983 - ലെ 39) ഇതിനാൽ റദ °ദാക്കിയിരിക്കുന്നു . 
(2) 

അങ്ങനെ റദ്ദാക്കിയിരുന്നാൽക്കുടി, പ്രസ്തുത ഓർഡിനൻസു 
മൂലം ഭേദഗതി ചെയ്ത പ്രകാരമുളള പ്രധാന ആക° ററു പ്രകാരം ചെയ് 
ഏതെങ്കിലും കാര്യമോ അഥവാ എടുത്ത ഏതെങ്കിലും നടപടിയോ ഈ ആക്റ 
മൂലം ഭേദഗതി ചെയ്ത പ്രകാരമുളള പ്രധാന ആക° ററു ( പകാരം ചെയ്ത് 
തായോ എടുത്തതായോ കരുതേണ്ടതാണ്. 


സ്വകാര്യ 


ഉദ്ദേശ കാരണങ്ങളുടെ വിവരണം 
സ്വകാര്യവനങ്ങളിലെ നിക്ഷിപ്ത പ്രദേശങ്ങൾ സർക്കാരിൽ നിക്ഷിപ്ത 
മാക്കുന്നതിൽനിന്ന് ഒഴിവാക്കിക്കൊണ്ടുളള ഫോറസ്ററു ടബ്യൂണലുകളുടെ 
ഉത്തരവിന് എതിരായി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുളള പല അപ്പീലു 
കളും അവ പസ്സുചെയ്യാതിരുന്നതിനാൽ തളളിക്കളഞ്ഞതായും അവയിൽ 
പലതും ചില് സൗജന്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തീർപ്പാക്കിയതായും കാണ 
പ്പെട്ടു . 

ഫോറസ്ററ് ടബണലുകളുടെ തീരുമാനങ്ങളുടെ സാക്ഷ്യപ്പെടു 
ത്തിയ പകർപ്പുകൾ ലഭിക്കുന്നതിന് ചില കേസ്സുകളിൽ നടപടികൾ എടു 
ക്കാതിരുന്നതിന്റെ ഫലമായി അപ്പീൽ ബോധിപ്പിക്കുന്നതിനുളള കാലാവധി 
കാലഹരണപ്പെട്ടുപോയി.. അങ്ങനെയുളള കേസ്സുകളിൽ തീരുമാനങ്ങൾ 
അന്തിമമായിത്തീരുകയും സംസ്ഥാനത്തിന്റെ അവകാശവാദങ്ങൾ , വല്ലതു 
മുണ്ടെങ്കിൽ, അവ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുന്ന യാതൊരു വ്യവസ്ഥയും 
ഉണ്ടായിരുന്നുമില്ല . 1971 - ലെ കേരള സ്വകാര്യവനങ്ങൾ (നിക്ഷിപ്തമാക്കലും 
പതിച്ചുകൊടുക്കലും) ആക്ററിന്റെ 8 -ാം വകുപ്പ് ( പകാരം ഫോറസ്റ 

ടബണലുകളുടെ മുൻപാകെ ബോധിപ്പിച്ചിരുന്ന അപേക്ഷകളിൽ പലതു . 
നിക്ഷിപ്തവനങ്ങളുടെ കസ്റേറാഡിയൻറയോ അഥവാ സർക്കാരിൻറയോ 
രേഖാമൂലമായ അധികാരപ്പെടുത്തൽ കൂടാതെ ടബ്യൂണലുകളുടെ മുമ്പാകെ 
വച്ച് നല്കിയ സൗജന്യങ്ങളുടെഅടിസ്ഥാനത്തിലോഅല്ലെങ്കിൽ അങ്ങനെയുളള 

ടബണലുകളുടെ മുമ്പാകെ പ്രസക്തമായ അടിസ്ഥാന വിവരങ്ങളും 
മററ് വിവരങ്ങളും ഹാജരാക്കുന്നതിലുളള വീഴ കാരണമായോ അപേക്ഷകർക്ക 
അനുകൂലമായി തീരുമാനിച്ചിട്ടുണ്ടെന്ന് സർക്കാരിന്റെ ശ്രദ്ധയിൽപെട്ടിട്ടുണ്ട്. 

സ്. ഗതി പരിശോധിച്ചതിനുശേഷം, അതതു സംഗതിപോലെ . 
കോടതിയുടെയോ, ടബ്യൂണലിൻറയോമുമ്പാകെ, പസക്തരായ എല്ലാ 


L, , 


കൾ 


സ്തുതകളും ബോധിപ്പിച്ചിട്ടില്ലെന്നാഅഥവാ സർക്കാരിനു വേണ്ടി പ്രവർത്തി 
ക്കുന്നഏതെങ്കിലും ആളുടെ ഭാഗത്ത് നിന്നും തെരാം, മുപേക്ഷയോ, മതിയോ, 
ജിന്ന്തീരുമാനങ്ങൾ പുന:പരിശോധിക്കുന്നതിനായി ഹൈക്കോടതിയുടേയും 
അപേക്ഷകളോ ബോധിപ്പിക്കുന്നതിനും, ടബ്യൂണലുകൾ മുമ്പാകെ അപേക 
വ്യവസ്ഥ 1971 - ലെ കേരള സ്വകാര്യവന നിക്ഷിപ്തമാക്കലും ഭേദഗതിയും 
- ആക്ററിൽ ഉണ്ടാക്കുന്നതിനായി പ്രസ്തുത ആക്ററ് ഭേദഗതി ചെയ്യാൻ 
സർക്കാർ തീരുമാനിച്ചു . 
3. നിയമസ 

സമ്മേളനത്തിലില്ലാതിരുന്നതിനാലും, സംഗതി 
അടിയന്തിരസ്വഭാവമുളളതായിരുന്നതിനാലും, 1983- ലെ കേരള സ്വകാര്യവന 
(1983- ലെ 39 1983 നവംബർ 18-ാം തീയതി ഗവർണ്ണർ വിളംബരം ചെയ്തു . 
സംസ്ഥാന നിയമസഭയുടെ ഒരു ആക്റ് മൂലം ഈ ഓർഡിനൻസിനുപകര്. 
വയ്ക്കുന്നതിന് ഈ ബില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നു . 


ധനകാര്യമെമ്മോറാണ്ഡം 

നിയമമാക്കുകയും, പാബല്യത്തിൽ കൊണ്ടുവരുകയും 
ചെയ്താൽ, സംസ്ഥാന സഞ്ചിതനിധിയിൽ നിന്നും യാതൊരു ചെലവും 
ഉണ്ടാകുന്നതല്ല . 


ഈ ബിൽ 


ഏല്പിച്ചുകൊടുത്ത നിയമനിർമ്മാണം 
സംബന്ധിച്ച മെമ്മോറാണ്ഡം 


ബില്ലിന്റെ 2 -ാം ഖണ്ഡംമൂലം കൂട്ടിച്ചേർക്കാൻ ഉദ്ദേശിക്കുന്ന ബ് . 
എന്ന പുതിയ വകുപ്പിന്റെ ( 2) -ാം ഉപവകുപ്പ്, പസ്തുത വകുപ്പിലെ 
(1) -ാം ഉപവകുപ്പിൻകീഴിൽ പ്രസ്തുത ഉപവകുപ്പിൽ പ്രത്യേകം പറഞ്ഞി 
ടുളള തീരുമാനം പുന: പരിശോധിക്കുന്നതിനുളള അപേക്ഷ നിർണ്ണയിക്കപ്പെട്ട 
ഫോറത്തിൽ ആയിരിക്കേണ്ടതും നിർണ്ണയിക്കപ്പെട്ട രീതിയിൽ പരിശോധിക്കേ 
ണ്ടതും ആണെന്ന് വ്യവസ്ഥചെയ്യുന്നു . 

ബില്ലിന്റെ 2 -ാം ഖണ്ഡം മൂലം ആക്ററിൽ കൂട്ടിച്ചേർക്കാൻ ഉദ്ദേ 
ശിക്കുന്ന സി എന്ന പുതിയ വകുപ്പിലെ ( 3 -ാം ഉപവകുപ്പ്, ആ വകുപ്പിൻറ 
" (1) -ാം ഉപവകുപ്പു പ്രകാരം ഹൈക്കോടതിയിൽ ബോധിപ്പിക്കുന്ന ഒരു അപ്പീലും, 
( 2) -ാം ഉപവകുപ്പു പ്രകാരം , പുന: പരിശോധിക്കുന്നതിനുവേണ്ടിയുളള 
. ഒരപേക്ഷയും, നിർണ്ണയിക്കപ്പെട്ട ഫോറത്തിൽ ആയിരിക്കേണ്ടതും നിർണ്ണയിക്കു 
പ്പെട്ട രീതിയിൽ പുന: പം ശോധിക്കേണ്ടതുംആണെന്ന് വ്യവസ്ഥ ചെയ്യുന്നു . 


b 


ഫാറം നിർണ്ണയിക്കുന്നതിനുള്ള അധികാരവും സത്യബോധപ്പെടുത്തേണ 
രീതിയും, നടപടി സംബന്ധിച്ചവയാണ് . അതുകൊണ്ട് ഏല്പിച്ചു 
കൊടുത്ത നിയമനിർമ്മാണാധികാരം 

സാധാരണ സ്വഭാവത്തോടുകുടിയ 
താകുന്നു . 


കെ . പി . നൂറുദ്ദീൻ. 


( ശരിത്തർജ്ജമ) - 

എ . പി . പെരുമാൾ , 
നിയമ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി . 


